Regn . No . KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/634/2012 - 14 


GOVERN 


- 
കേരള 


L 


സർക്ക 


ാ 


VMENT OF 


കാർ 
KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


THIRUVANANTHAPURAM , TUESDAY 


No. 


5th March 2013 

2013 മാർച്ച് 5 
14th Phalguna 1934 
1934 ഫാൽഗുനം 14 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Marine Department 


ലേല ദർഘാസ് പരസ്യം 


- ലേല തീയതിയും സമയവും സ്ഥലവും - 7 - 3 - 2013 
രാവിലെ 11 മണി, ഹാർബർ എഞ്ചിനീയറിംഗ് നിർമ്മാണ 
ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ബേപ്പൂർ. 


നമ്പർ എ2/ 429/ 2010 / എഇഇ ( സി ). 2013 ഫെബ്രുവരി 6. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് നിർമ്മാണ- ഉപവിഭാഗം, 
ബേപ്പൂർ ചുവടെ വിവരിക്കുന്ന ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിലെ 
സർക്കാർ വക കെട്ടിടങ്ങൾ ലേല ദർഘാസ് അംഗീകരിക്കുന്ന 
തീയതി മുതൽ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ 
ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് മുദ്രവച്ച മത്സര സ്വഭാ വമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും അ വ കാ ശ ത്തിന്റെ വിവ ര ണവും 
അടങ്കൽതുകയും ( ഒരു വർഷത്തേക്ക്) - 20/ 2012- 13 /എഇഇ ( സി ) 
മു ത ൽ 2 4 / 2 012 - 13 / എ ഇ ഇ ( സി ) - വിശ മ മ റി ക ൾ 
നം . 5, 6, 11, 13 , 16 (5 എണ്ണം) - 16,320 ( ഒരു വിശ്രമമുറിക്ക്). 

നിരതദ്രവ്യം - 1, 000 (ഓരോന്നിനും). 

ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വാറ്റ് + സെസ്സ് 
(ഓരോന്നിനും ). 

ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന തീയതിയും സമയവും 
4 - 3- 2013 മുതൽ 6 - 3 - 2013 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർഘാസ് ഫോറം സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും 6 - 3- 2013 വൈകുന്നേരം 3 മണി വരെ. 


ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 
അ സി സ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
- മാറാവുന്ന പ്രകാരമുള്ള നിരതദ്രവ്യം അംഗീകൃത ബാങ്കിൽ 
ഡിമാന്റ് ഡാഫ്റ്റായി ഒടുക്കി - 100 വിലയുള്ള 
മുദ്രപത ത്തിൽ ഒപ്പു വെച്ച പാഥ മിക കരാർ സഹിതം 
ദർഘാസ് സംബന്ധമായ വിവരങ്ങൾ ആലേഖനം ചെയ്ത് 
- സീൽവച്ച കവറിൽ ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് 

ഫോറ ങ്ങ ൾ ഹാർബർ എഞ്ചി നീ യ റിംഗ് കൺസ്ട്രക്ഷൻ 
സബ് ഡിവിഷൻ, ബേപ്പൂർ ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


- ലേലത്തിനും ദർഘാസിനും പ്രത്യേകം ഫോറം വാങ്ങേ 
ണ്ടതും നിരതദ്രവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി നൽകേണ്ട 
തുമാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 
ലേലസമയത്തിന് 12 മണിക്കൂർമുൻപ് തിരിച്ചറിയൽ രേഖ , 
ലേലച്ചീട്ട് എന്നിവ ഹാജരാക്കി ലേലത്തിൽ പങ്കെടുക്കാവുന്ന 
താണ്. പൊതു ലേലം നടത്തിയ ശേഷം ലഭ്യമായ ദർഘാസു 
കൾ തുറന്നു പരിശോധിക്കുന്നതും ലേലത്തിലോ/ ദർഘാസിലോ 
ഏതിലാണ് കൂടു തൽ തുക വാഗ്ദാനം ചെയ്യുന്ന ത് ആ 


5th MAR . 2013] 


MARINE DEPARTMENT 


40 


തുകയ്ക്ക് പ്രസ്തുത വ്യക്തിയുടെ പേരിൽ അവകാശം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. ലേലം/ ദർഘാസ് 
ഉറ പ്പി ക്കു ന്ന തായ സമയത്ത് ലേലം/ ദർഘാസ് ലഭിച്ച 
വ്യക്തി ക്വാട്ട് ചെയ്ത തുകയുടെ 20 %- ത്തിൽ കുറയാത്ത തുക 
ഈ ആഫീസിൽ ഒടുക്കേണ്ടതാണ്. 


കേരള പൊതു മാ രാമത്ത് വകുപ്പിന്റെ ലേല ദർഘാസ് 
അ നു സ രിച്ചുള്ള എല്ലാ വ്യവസ്ഥ കളും ഇതിനും 
ബാധകമായിരിക്കും. 

- ദർഘാസ്/ ലേല സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവു 
ന്നതാണ്. 


- ലേ / ദർഘാസുകൾ ഏതു സമയത്തും കാര ണം 
കൂടാതെ റദുചെയ്യുവാനോ മാറ്റിവയ്ക്കുന്നതിനോ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അധികാരമുണ്ടായിരിക്കു 
ന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് ദിവസം 
അവധി യാ യി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം ലേലം 
നടക്കുന്നതായിരിക്കും. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് 
നിർമ്മാണ - ഉപവിഭാഗം, 

( ഒപ്പ്) 
ബേപ്പൂർ, കോഴിക്കോട്-15. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ഫോൺ നമ്പർ. 0495 - 2416606. 

എഞ്ചിനീയർ. 


